"ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം "* 


ശ്രി വെങ്കടേശനും, ശ്രി ജഗന്നാഥനും, 

ശ്രീ വിത്തോബാവും, ശ്രി ഗുരുവായൂരപ്പനും, 
ശ്രി കൃഷ്ണനും, ആയി വിളങ്ങുന്ന ഉണ്ണികൃഷ്ണന്റെ 
ലീലാവിനോദങ്ങളെ വര്‍ണിക്കുന്നതും, 
മലയാളത്തിലെ മണിപ്രവാളശൈലിയില്‍ 
വിരചിച്ചതും ആയതാണ്‌ ഈ കവിതാരത്തം. 


ശ്രീ കുഞ്ചന്‍ നമ്പ്യാര്‍ മണിയും (മുത്ത്‌ - ൧ ഒദ്വീ) 
പ്രവാളമും (പവിഴം - 0/3!) ചേര്‍ത്തി തൊടുത്തു, 
അതില്‍ ഭക്തിയും, മുക്തിയും, വിഭക്തിയും, 
വാത്സ്യവും, പ്രേമവും, രക്ഷയും, ശിക്ഷയും, 

എല്ലാം ചേത്ത്‌ ഭംഗിയായി രചിച്ചതാണ്‌ ഈ കാവ്യം. 


ഗണപതി ഭഗവാനും അബ്ദയോനി- 
പ്രണയിനിയാകിയ ദേവി വാണിതാനും 
ഗണനിധി ഗരുനാഥനും സദാ മേ 
തുണയരുളീടുക കാവ്യബന്ധനാര്‍ത്ഥം . 


പുരഹരനമലന്‍ മുരാരി ദേവന്‍ 
പുരമുരശാസനസുൂനുഭൂതനാഥന്‍ 
ധരണിസുരമഹാജനങ്ങളും മേ 
വരമരുളിടുക വാഞ്ചിതനുകൂലം 


മധുരിപു ചരിതം മനോഭിരാമം 
മധുരപദാകലിതം മണിപ്രവാളം 


1 


ന്‌, 


മതികമല വികാസ ഹേതുഭൂതം 
കതിപയ സര്‍ഗ്ഗമിദം കരോമി കാവ്യം 


ദുരിത നിധികളായ ദാനവാനാം 

ഭരമതി ദുസ്സഹ മാകയാലൊരുന്നാള്‍ 
ധരണി ഭഗവതി വിരിഞ്ചലോകേ 
വിരവോടുചെന്നു വണങ്ങിനിന്നു ചൊന്നാള്‍ 
" സരസിജഭവ! ദേവ! പാഹി പാഹി 
ത്വരിതതരം കരുണാനിധേ! നമസ്സേ 
പരവശതരയാം ധരണി ഞാനെ - 


ന്നറിക ഭവാനഖില പ്രപഞ്ചബന്ധോ ' 
" അമരമുനി മഹാസഭാന്തരാളേ 
കിമപി മയം ച വിനാ നിതംബിനീനാം 
വചന മുചിതമല മല്ലയോനേ ! 

ഡ ഡ 


സൂചിര വിഷാദവശേന വേണ്ടിവന്നു ' 


173 


4 


ലി 


പ, 


" അനുചിതമിദമെന്‍കിലും മഹാത്മന്‍ 

കനിവൊടട ഹന്തഭവാന്‍ ക്ഷമിക്കവേണം 
മലകളിളകിലും മാഹാജനാനാം 

മനമിളകാ ചപലോക്തി കേള്‍കിലും കേള്‍ "” 77 


" അസുരഭടജനം മനുഷ്യഭാവം 

പ്രസഭമിയനന്നിഹ കഠാസസാരഭൂതം 

അവനുടയ പടജ്ജനം ച ഘോരം 

ശിവശിവ! പൂര്‍ണ്ണമതായി മല്‍പ്രദേശെ " 8 
" ദ്വിജവരയ ജനാദി കര്‍മ്മമെല്ലാം 

ഭജബലശാലി ശാഠന്‍ മുടക്കുവാനായ്‌ 
അനുദിവസമവന്‍ ബഹുപ്രകാരം 

ദനുജകുലാനി നിയോജയാഞ്ചകാര " 0 
" പശുകുലഹരണം, പതിവ്രതാനം 
ഭ്ജൂശതര ദൂഷണ, മഗ്രഹാരനാശം 
ഇതി ബഹുവിധ ദുഷ്യകര്‍മ മിപ്പോ- 


ഒതിശയപാപി ജനങ്ങളാരഭന്ത. " (0) 


" ഇടിയൊടു പടവെട്ടുമട്ടഹാസം 

കടുകരദുസ്സഹകത്സനാദിവാക്കും 

കടിലകചരിതങ്ങും നിനച്ചാല്‍ 
ത്ധടിതിനടുങ്ങുമശേഷജീവലോകം ”. 22 
" ഗിരികളടവിയും മരങ്ങളും മേ 
തരളതിമിംഗലമാഴിചക്രൃയമേഴും 

ഇവ പലതുമെനിക്കു ഭാരമല്ലോ, 

ശിവശിവ! ദുര്‍ജ്ജനഭാരമേവ ഭാരം. " 71൧ 
" പടഹഘടഘടായിതം മുഴക്കി- 

പുടകളിടന്‍ഞു നടക്കുമദ്ശായാം 

ഇടിപൊടി തകരും ധരാവിഭാഗേ 
പൊടിപടലത്തിലൊളിച്ചു ഭാനുബിംബം ". 212 


' അവരുടെ പടയും പരാക്രമം കൊ - 


ണ്ടഖിലനിലിമ്പ ബലം വശംകെടുന്‍നു. 


അവനിപതികളെന്നുഭാവമാത്രം 
ഭവനവിനാശ കഠോരകശ്ലാനാം 


" മമ ഭയമഖിലം ശമിപ്പതിന്നായ്‌ 
കിമപി തുണച്ചരുളേണമബ്ദയോനേ, 
സമവിഷമദശാവിശേഷമെല്ലാ- 
മമലമതേ, ധരിയാതിരിക്കുമോ നീ. ” 


ഇതി വസുമതി ത്ന്‍െറ വാക്കുകേട്ട്‌ 
ങ്ങതികരുണാകുലനാം വിരിഞ്ചനപ്പോള്‍ 
സ്മിതമധുരതരാക്ഷരം ബഭാഷേ 

" മതിമതി താപമെടോ മഹാനുഭാവേ.”. 


" പരമപുരുഷനാം പയോധിശായീ 
പരചിദനാകുലമൂര്‍ത്തി പത്മനാഭന്‍ 
പരിചൊടുപരിതാപശാന്തയേ തേ 


14 


1൭ 


16 


7 


വരമരുളീടു, മവന്‍ നമുക്കുദൈവം.”. 


" അവനവനി നിനക്കു ജീവനാഥന്‍ 
ഭവനജനാര്‍ത്തിഹരന്‍ ഭജംഗശായീ 
അവനുടെ നികടേ ഗമിക്കെടോ നാ - 
മവശത തീരുമവന്‍ടെ സന്നിധാനാല്‍.” പം 

" അമരപതിയുംമിന്ദുചൂഡനും മ - 

ററമരജനങ്ങളുമാസ്ഥയോടു ഞാനും 
അനലനനിലനും വസുക്കളെട്ടും 

പുനരുപദേവകളും ഗമിക്കവേണം ". [5 

" പരിചൊടുബത പാല്‍ക്കടല്‍ക്കുമദ്ധ്യേ 
പരമുരഗപ്പെരുമാളെ മെത്തയാക്കി 
പരമസുഖരസേന പള്ളികൊള്ളും 
പരമപുമാനെ വണങ്ങുവാന്‍ നടപ്പിൻ " 


1൧0 


" അവനുടെ ക്രൃപകൊണ്ടു സൃഷ്ടികര്‍ത്താ- 


വഹമിതി ഭാവമെനിക്കുരത്നഗര്‍ഭേ! 
അവനുടെ ചരണാംബുജങ്ങളെന്നേ 
ശിവനുമെനിക്കുമൊരാശ്രയ-- നമന്യേ”. ക്‌ 


ഇതി മുഹുരരുള്‍ ചെയ്യു പത്മജന്മാ -- 
വതിജവമോടെഴുന്നേറ്റു പത്മപീഠാല്‍ 
അമരപതികളോടുമുഴിയോടും 

സമമഥ യാത്ര തൂടങ്ങി ഭംഗിയോടെ. 7൧൧ 


വിരവൊടു കലശാംബുരാശിതീരേ 

സുരപതിയും വിധിയും മഹാസമൂഹം 
ത്വരിതതരമണഞ്ഞു ഭക്തിയോടേ 

മുരരിപുതന്‍ ചരിതം സ്തൃതിച്ചുചൊന്നാര്‍. 7൧൯ 
" നളിനനയന! ഹേ ഹരേ! നമസ്സേ 

നരകരിപോ ! കരുണാംബുധേ! നമസ്നേ 

ജയ ജയ ജഗതീപതേ! നമസ്നേ 
ജലധരചാരുതരാക്രൃതേ ! നമസ്നേ.” 7൧൧ 


॥ 

ജഗദുദയ വിനാശകാരണണന്‍ നീ 
ജനപരിപാലന ശീലനായതും നീ 
അജനമലനനന്തനായതും നീ 


സുജനവിചിത്ര ചരിത്രനായതും നീ.”. 


" സഗണനഥഗണനേകനായതും നീ 
സകലചരാചരജീവനായതും നീ 
സകളനപി ച നിഷ്ടളന്‍ ഹരേ! നീ 
സകലപതേ! കമലാപതേ! നമസ്നേ.” 


" പ്രക്രൃതിപുരുഷനാം ഭവാനനന്തന്‍ 
പ്രകടയതി പ്രഥമം പ്രപഞ്ചമെല്ലാം 
പ്രര്രൃതി ജനനി മായയായ ദേവി 
വിപുലതരഭ്ൂമമീദ്ജുശം വിധത്തേ.”. 
" ഒരുവനതിധനന്‍ പരന്‍ ദരിദ്രന്‍ 
പരനതികരക്കശനന്യനത്യുദാരന൯ു 


൧൭ 


77൧6 


൧7 


ഇതി പലവിധഭാവഹേതുഭൂത൯ 
ദിതിജവിനാശനനാദി കേശവന്‍ നീ. ”. 7൧൫ 
" പ്ജുൂഥുതരമൊരു മത്സമായതും നീ 
പ്രഥിതമഹാബല കൂര്‍മ്മമായതും നീ 
കഠിനതരവരാഹമായതും നീ 
കടുതരഘോരന്ജുസിംഹമായതും നീ.”. 7൧൭ 


" പുനരൊരുവടുവേഷനായതും നീ 
മനുജവരാന്തകരാമനായതും നീ 
ദശമുഖരിപുരാമനായതും നീ 

വിശദമഹോ കരുണാനിധേ നമസ്നേ.” 730) 
" നരകമഥന ! നാഥ ! ദീനബന്ധോ! 

വിരവൊടു പാലയ വിശ്വനായകാ ! നീ 

ധരണിയുടെ ഭാരം നിരാകരിപ്പാന്‍ 

കരുണ ഭവിച്ചരുളേണമന്തരംഗേ .”. 7-3 


ഇതി നുതിവചനങ്ങളോതി നിന്നാ- 
രതിഘനഭക്തി വിശുദ്ധരാം സുരന്മാര്‍ 

അതു സമയമുദാരമേഘനാദ- 
പ്രതിനിധിയാമശരീരിവാക്കുമാസീല്‍. 27-2൧ 


ഗഗനവചനതത്ത്വമങ്ങറിഞ്ഞാ- 
നമലസമാധിസമേതനാം വിരിഞ്ചന്‍. 
മധുമഥനനിയോഗമാകവേതാന്‍ 

മധുരമുവാചമുദാ മഹാസഭായാം. 27-33 
" അനിമിഷവരരേ! ധരിച്ചുകൊൾവിൻ 

കനിവൊട്ട കൈടഭവൈരിതന്‍ നിയോഗം 
അവനവനിതലേ സമുത്അഭവിക്കും 
ഭവനപതിര്‍വ്വസുദേവപുത്രഭാവാല്‍.." 1734 


"ഉരഗവരനനന്തനും ജനിക്കും 
മുരരിപുതന്നുടെ പൂര്‍വ്ൃവജത്വമോടെ 
അവരുടെ പരിവാര പൌരുഷാര്‍ത്ഥം 


യരുകുലധാമനി നിങ്ങളും ജനിപ്പിന്‍.”. 135 
" ഭവനജനനിയായ മായതാനും 

ഭവിജനനേ കനിവോടൊരുമ്പെടുന്നു 
സുരതരുണികളും ധരാതലേ ചെ - 
നുരുതരസൌഭഗമുത്ഭവിക്കവേണം.”. 27-26 


വസുമതിയുടെ ഭാരമാശു തീര്‍പ്പാന്‍ 

വിരവൊടുടന്‍ തുടരുന്നു വാസുദേവന്‍ 

അസുവിനു സമയായ ധാത്രി തന്റെ 

വ്യസനമഹോ ഭഗവാന്‍ സഹിക്കുമോ താന്‍.". 437 


ഇതി വിധിവചനങ്ങള്‍ കേട്ടനേരം 
മതിതളിരില്‍ക്കലരും പ്രമോദമോടെ 
ക്ഷിതിയുമതി കുരുഹലം മറഞ്ഞാ - 
ളമരജനങ്ങളുമഞ്ജസാഗമിച്ചാര്‍. 736 


തദനു ച മഥുരാപുരേ വിളങ്ങും 


മുദിത മഹാമതിയായ ശൂരപുത്രന്‍ 
ഗുണനിധി വസുദേവയാദവേന്ദ്രന്‍ 


പ്രണയിനി ദേവകിയെസ്സുഖേനവേട്ടാ൯. 


നവജലധരചാരുവേണിയാളാ-- 
മവളുടെ യ്ഗ്രജനുഗ്രസേനപുത്രന്‍ 
പ്രജൂഥുതരഭൂജശാലി ഭോജരാജന്‍ 
പ്രഥിത മഹാജനകമ്പകാരി കംസന്‍. 


അവനതികുതുകീ രഥംകരേറി 


130 


1140 


കനിവവൊടു ദമ്പതിമാര്‍ക്കു തേര്‍തെളിപ്പാന്‍ 


യുവതിധനമനേകമാനതേരും 
കുതിരയുമാനകദുന്ദുഭിക്കു നല്‍കി. 


പ്ടുപടഹരവങ്ങളാലവട്ടം 
കുട തഴ ചാമരമാദി രാജചിഹ്നം 
പ്ടകളുമിടകൂടി രൂഡഘോഷം 
ത്ധടിതി നടന്നു തൂടങ്ങി ഭംഗിയോടേ, 


74. 


774൧ 


അതുപൊഴുതശരീരി വാക്ൃയഘോഷം 

വിതത ഭയങ്കരമംബരേഭവിച്ചു 

" ഇവളുടെ സുതനഷ്ടമന്‍ ഭവാനെ -- 

ജ്ത്ധടിതി വധിക്കുമറിഞ്ഞുകൊള്‍ക കംസ.” 2743 


അതു വിരവൊടു കേട്ടു അഷ്ടനായാ -- 
നതുലപരാക്രമശാലി ഭോജരാജന്‍ 

ഭഗിനിയുടെ കചം പിടിച്ചിഴച്ചാ -- 

നസിലതകൊണ്ടഥ വെട്ടുവാ൯ തുടര്‍ന്നാ൯. 744. 


ശുഭമതി വസുദേവനേവമപ്പോ -- 
ഒഭയമിരന്നു വണങ്ങിനിന്നു ചൊന്നാൻ, 
॥॥ 


അരുതരുതു വധുവധം മഹാത്മന്‍ ! 
ദുരിതമകപ്പെടുമിപ്രകാരമായാല്‍..”. 745 


" യുവതികളെ വധിക്ക യോഗ്യമോതാ -- 
നവരതി ദുഷ്യകളെങ്കിലും നരേന്ദ്ര ! 


ഇവള്‍ പുനരപരാധമെന്തുചെയ്തു 
ശിവശിവ, ! നിഷ്‌ ക്രരപനായതെന്നെടോ താന്‍. 46 


നിജമരണഭയം നിനയ്കുകൊണ്ടോ 
നിജഭഗിനീനിധനായ നീ മുതിര്‍ന്നു ? 
നിജളജബലകീര്‍ത്തി പൂര്‍ത്തിയെല്ലാം 

തൃജതി ഭവാനിഹ ജീവിതാഗ്രഹത്താല്‍. 7747 


ജനനമരണമെന്നതിജ്ജനാനാ-- 
മനുഭവമെന്നതിനെന്തെടോ വിവാദം ? 
മരണദിവസവും ശിരസ്സിലാക്കി -- 

ദ്ധരണിതലം പ്രവിശന്തിമാനുഷന്മാര്‍. 748 


ചിലരിഹ പലവാസരം വസിക്കും 

ചിലരുടനേ നിജകര്‍മ്മണാമരിക്കും 
മരണമൊരുവനും വരാത്തതല്ലെ-- 
ന്നറികഭവാനറിവുള്ള ചാരുബുദ്ധേ! 749 


അവികല മലമൂത്രമാംസപിണ്ഡം 

ഭവി ബഹുദുരഘട ദു:ഖദുഷ്യപാത്രം 

ഇദമവനിപതേ ! നരന്‍െറ ഗാത്രം, 

വദവദ, വാഞ്ഞിതമെത്രനിഷ്ടലംതേ. 750 
" അശരണ ജന നിഗ്രഹം തുടര്‍ന്നാ -- 
ലശനിമസം തവ പാപമാപതിക്കും 
ദ്ൃൃശതരനരകാഗ്നിയില്‍പ്പതിക്കും 

കുശമതിയായ ഭവാനിതോവരേണ്ടു ? ൧] 
" തെരുതെരെ വളരുന്ന സാഹസങ്ങള്‍ -- 
ക്കുരുതരപാത്രമതായി ഭോജരാജന്‍ 
അരുതിവനൊടു കൂടിവാസമിത്ഥം 

കരുതി നടക്കുമിനി പ്രജാസമൂഹം. " 17൧൧ 
" അതിശാമതി കംസനെന്നുനിന്നെ 
ക്രൃതികള്‍ ദുഷിക്കുമതിന്നുനീക്കമില്ല-- 
അതിനു മുതിരൊലാ മഹാമതേ! നീ 


മതി മതി സാഹസ മിങ്ങുവാങ്ങിനില്‍ക്ക. ". ൧3 


ഇതിബഹുവിധവാക്കു കേള്‍ക്കകൊണ്ടും 
മതിയിലോരാര്‍ദ്രത ഭോജരാജനില്ല. 
മനസിദ്ജഡമറിഞ്ഞുറച്ചു കജ്ടതൃം 

പുനരപിതം വസുദേവനേവമുചേ . 7-൧. 


" ഇനിയുമൊരുപദേശമാശുകേള്‍ നീ 

ന്ജമുപ തവ സോദരിയാമിവള്‍ക്കുജാതം 
തനയനെ വിരവോടഹം തരുന്നേ൯ 

മനുജപതേ ! മതിയുണ്ടുകുണ്ണിതം തേ. ടി) 


ഇതി പല വസുദേവഭാഷിതം കേ -- 
ടതിമുദിതോഗ്ജുഹമാപഭോജരാജന്‍. 

പതിയൊടു സഹദേവകീ ഗമിച്ചാ -- 
ളതനുമുദാനിജമന്ദിരേ രമിച്ചാള്‍. 756 


പല ദിവസശതം കഴിഞ്ഞശേഷം 


ചലമിഴിയാള്‍ക്കഥ ഗര്‍ഭമുത്ഭവിച്ചു. 
സുലളിതനൊരു പുത്രനും ജനിച്ചു 
സുലഭമഹോ ഗുണികള്‍ക്കു വാഞ്ചരിതാര്‍ത്ഥം . 757 


സമയമഥനിനച്ചു സത്യസന്ധന്‍ 
തമപി ച കംസനു നല്‍കിനാന്‍ പിതാവും. 
പ്രമുദിതമതി കംസനേവമൂുചേ 


സമുചിതമല്ലസഖേ! ശിശോര്‍വ്വധം മേ.” ൧൫ 
" കനിവൊടിവനെ നീ വളര്‍ത്തുകൊള്‍ക 
പുനരഹമഷ്ടമനെപ്പരം വധിപ്പന്‍. ” 
ഇതിദനുജന്ജുപേണ ദത്തനാകും 

സുതനെ മുദാവസുദേവനാശു വീണ്ടാല്‍. ൧0 


കലഹകുതൂുകി നാരദന്‍ കദാചില്‍ 
ഖലമതിയാമവനോടട വന്നുചൊന്നാന്‍ 
| 


' അരുതരുതു നിനക്കു ഭോജരാജാ 
കരളിലൊരാര്‍ജ്ജവ, മെന്തിതെന്നു ചൊല്ലാം.”. 60 


തവ പരിജനവും ഭവാനുമെല്ലാം 

ഭവിഗതരാമസുരാംശ സംഭവന്മാര്‍ 

അപിപുനരിഹ വൃഷ്ണിയാദവന്മാ-- 

രറിക ഭവാനമരാംശസംഭവന്മാര്‍. 6 


ഏവം മുനിന്ദ്രവചനം ബത കേട്ടനേരം 

ഭാവം പകര്‍ന്നരിശമേഠിന ഭോജരാജന്‍ 

മുന്നംപിറന്നു വളരുന്നൊരു കീര്‍ത്തിമാനെ -- 

ക്കൊന്നും കളഞ്ഞഥ തെളിഞ്ഞുഞെളിഞ്ഞു വാണാന്‍. 262 


രണ്ടാമതും തനയനമ്പൊടുട ദേവകിക്ക -- 

ങ്ങണ്ടായി, കംസനവനേയുമുടന്‍ വധിച്ചാന്‍ 

ഈ വണ്ണമറ്റുശിശുമാരണമാശുചെയ്താ൯ 
ജീവാവസാനഭയചഞ്ചലനായ കംസന്‍. 203 


ഉത്തമപുരുഷശാസന കൈക്കൊ -- 
ളരഗകലാധിപസന്നിധിയോഗാല്‍ 


സപ്പമമാകിനഗര്‍ഭമുദാരം 
സപദി ധരിച്ചിതു ദേവകിതാനും. 17-04 


വൈകണ്ഠദേവനരുള്‍ ചെയ്യിതു മായയോടു 
വൈകാതെ ദേവകിയുടെ ജഠരത്തില്‍നിന്നും 
ലോകോപകാരകമതാകിയ ബീജമിപ്പോ-- 
ഓകര്‍ഷണേന വശമാക്കുക നീ സുശീലേ! ". 65 


പ്രഥിതവിനയശോഭാ ധീരനാം ശൌരി തന്റെ 
പ്രഥമമഹിഷിയാകും രരോഹിണിദേവി തന്റെ 
ജാരകഹരദേശേ ശേഷതേജോവിശേഷം 
ഘടയ കുടിലകര്‍മ്മ പ്രക്രിയാസു പ്രവീണേ! 266 
" ഗോപലോകമകടാവതം സമണി 
നന്ദഗോപരുടെ പത്നിയാം 
ഗോപികാക്ലകലാപമാകിന 
യശോദതന്നുദരകന്ദരേ 
ചെന്നിരുന്നഥ ജനിക്ക നീ ജനന -- 


പാശനാശരചനോന്മഖേ ! 
നന്നു നന്നിതു നിനക്കെടോ നിഖില -- 
വന്ദനീയ ചരണാംബുജേ ! ". 7-0 7 


ഏവമാദിമുരവൈരിദേവനുടെ 
ശാസനേന കില മായതാന്‍ 
ദേവകീ ജാരഗാമി ധാമമതു 
രോഹിണീ ജാരമാനയല്‍ 
നന്ദസുന്ദരി യശോദതന്നുദര -- 
കന്ദരത്തിലിടചേര്‍ന്നുടന൯ 
മന്ദമന്ദമമവളും ജനിപ്പതിനു 
കോപ്പുകൂട്ടിമരുവീടിനാള്‍. 27-09 


ദേവകിയ്കലസി ഗര്‍ഭമെന്നൊരു വി -- 
ശേഷമമ്പൊടു മഹീതലേ 

കേവലം വിലസി നീളാവസപദി 
കേണുവാണിതു മഹാജനം 

ദേവദേവനഖിലേശനവ്യയന്‍ 


അമേയശീലനജനച തന്‍ 
ദേവകിംപുരുഷസേവിതന്‍ സപഭി 
ദേവകീജാരമാവിശല്‍. 09 


രോഹിണി തദനു മോഹനീയഗുണ -- 
ദേഹകാന്തിമയചന്ദ്രികാ -- 
മോഹിതാഖില ചരാചരം കില -- 
കുമാരമാശു സൂഷ്ടുവേ മുദാ. 
ദേഹികള്‍ക്കതികുതൂഹലം മനസി 
രോഹിണീസുത വിലോകനേ 
രോഹിണീശവദനന്‍ മനോഹര -- 
വിലാസമമ്പൊടു വിളങ്ങിനാന്‍. 770 


കാളമേഘമിടതിങ്ങിവിങ്ങിബത 
ഭംഗിയേറുമിടിമിന്നലും 

മേളമോടു ജലധാര മാരികളു -- 
മെത്രയും ബഹുമനോഹരം 

അര്‍ദ്ധരാത്രിസമയം സമാഗതമു -- 


ദിച്ചു ചന്ദ്രനുമഹോ തദാ 
സിദ്ധചാരണസുരാവലിസ്തുതിക 5. 
ഒദ്ധതം ദിവിമഹോത്സവം. 7-7 ി 


പൂര്‍ണ്ണേഗര്‍ഭേ സമസൃത്രിഭവനശുഭക -- 
ര്‍മ്മങ്ങളേകത്രത കൂടി -- 

പ്പരണ്ണാനന്ദം വിളങ്ങീടിന ഘനപടല -- 
ശ്യാമധാമാഭിരാമന്‍ 

മംഗല്യേ സനൂഹൂര്‍േത്ത മഹിതഗുണമിയ -- 
ന്നഷ്ടമീരോഹിണീഭ്യാം 

സംഗേ ഭംഗ്യാ ജനിച്ചാനഴകൊടു ജഗതീ -- 
മുലകന്ദം മുകുന്ദന്‍. 7൧ 


മിന്നും പൊന്നിന്‍കിരീടം, തരിവള, കടകം, 
കാഞ്ചി, പൂഞ്ചേല, മാലാ-- 
ധനൃശ്രീവത്സസല്‍ക്കൌസ്തുഭമിടകലരും 
ചാരുദോരന്തരാളം 
ശംഖംചക്രം ഗദാപങ്കജമിതിവിലസും 


നാലുത്ര്യക്കൈകളോടേ 
സങ്കീര്‍ണ്ണശ്യാമവര്‍ണ്ണം ഹരിവപുരമലം 
പൂരയേന്മംഗലം വ: 73 


റ്റ റ്റ 
ശ്രീ കൃഷ്ഠാവതാരം സമാപ്പം 


റ്റി ്റ്ി്റ്റ്റിറ്റ്റ്റ്റ്റിറ 


